Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


. 


Reg. No. രജി. നമ്പർ 
KL/ TV ( N )/634/2012 -14 


ം 
* 


ക 


WERNMENT 


ള സർക് 


ക്കാർ 


WWMENT OF 


S KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


NO . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 2nd April 2013 
2013 ഏപ്രിൽ 2 
12th Chaithra 1935 
1935 ചൈതം 12 


No . 1 14 
നമ്പർ 


വാല്യം 2 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


ലേല പ 


നമ്പർ സി - 3759 / 2012 . 


2013 മാർച്ച് 1. 


- കാഞ്ഞിരപ്പള്ളി താ ലൂ ക്കിൽ എ രു മേലി വടക്ക് 
വില്ലേജിൽ ബ്ലോക്ക് 30 - ൽ റീ - സർവ്വ 14 / 21 - 1 ൽപ്പെട്ട 
1.45 ആർ പുരയിടം പുത്തൻപുരയ്ക്കൽ റോബി ജോസഫ്, 
റെനി ആന്റണി എന്നിവരുടെ പേരിലും കൈ വ ശ ത്തിലു 
ള്ളതാണ്. ടി പട്ടയ വസ്തുവിൽ റിസർവ് ചെയ്ത് നിർത്തി 
യിരുന്ന ഉദ്ദേശം 6 മീറ്റർ ഉയരവും 110 സെ . മീ . വണ്ണവുമുള്ള 
ഒരു തേക്ക് മരം മൺതിട്ടയിൽ നിൽക്കുന്നതിനാൽ കടപുഴകി 
വീണ് അപകടമുണ്ടാകുവാൻ സാദ്ധ്യതയുള്ളതാണ്. ടി തേക്ക് 
മരം 4 - 4- 2013 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് എരുമേലി വടക്ക് 
വില്ലേജാഫീസിൽ വെച്ച് റവന്യൂ ഡിവിഷണൽ ഓഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യ ലേല 
ത്തിൽ വിൽക്കുന്നതാണ്. 


ലേലത്തിൽ പങ്കെടുക്കുന്നവർ 2,000 നിരതദ്രവ്യം 
കെട്ടിവെക്കേണ്ടതും, ലേലം പിടിക്കുന്ന ആൾ മൊത്തം തുക 
യുടെ 1/3 ഭാഗവും, മുഴുവൻ തുകയുടെ വിൽപ്പന നികുതിയും 
അപ്പോൾതന്നെ അട യ്ക്കേ ണ്ട തും ബാക്കി തുക ലേലം 
സ്ഥിരപ്പെടുത്തുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം അടച്ച് 
രസീത് വാങ്ങേ ണ്ട തും , തുക മുഴു വനും അ്ടച്ച് രസീത് 
വാങ്ങേണ്ടതും, തുക മുഴുവനും അടച്ച് ലേലം സ്ഥിരപ്പെടുത്തി 
യതിനുശേഷം തടി നീക്കം ചെയ്യേണ്ടതുമാണ്. ടി ലേലം മറ്റ് 
സർക്കാർ ലേലത്തിന്റെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. 
കൂടു തൽ വിവ ര ങ്ങ ൾ കോട്ടയം റവന്യൂ ഡിവി ഷ ണൽ 
ആഫീസ്, കാഞ്ഞിരപ്പള്ളി താലൂക്കാഫീസ്, എരുമേലി വടക്ക് 
വില്ലേജാഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് അറിയാവുന്നതാണ്. 
-- തേക്ക് മരം - 36 , 108. 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 
മിനി സിവിൽ സ്റ്റേഷൻ, 
കോട്ടയം. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ആഫീസർ. 


